Government of Kerala 
കേരള സർക്കാർ 

2009 


Reg. No. രജി. നമ്പർ 
KLITV( N )/12/2009 -2011 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


N0. 


Vol. LIV 
വാല്യം 54 


THIRUVANANTHAPURAM , TUESDAY 

തിരുവനന്തപുരം, ചൊവ്വ 


21st April 2009 

2009 ഏപ്രിൽ 21 
| Ist Vaisakha 1931 
1931 വൈശാഖം 1 


നമ്പർ 


21 st APRIL 2009) COMMISSIONERATE OF LAND REVENUE 

12 
L . A . Notifications and 

കുമിയുടെ വിശദവിവരങ്ങൾ 

ജില്ല - എറണാകുളം താലൂക്ക്---മൂവാറ്റുപുഴ, 
Declarations 
( കാ വിരലിൻറ 

സം 21 നമ്പർ 
ERNAKULAM DISTRICT 

നമ്പർ 

-- പര 
1961- ലെ കേരള സർവ്വയും അതിർത്തിയും 

താന ഗലം 

മുഴ വനും 

മൂവാറ്റുപുഴ 
- സംബന്ധിച്ച് ആക്ടിലെ വകുപ്പ്6 (1 ) ( പീകാരമുള് 

ഏനാനല്ല 
- പരസ്യം 

തുറി 

മണി 
നമ്പർ 51+5282008 . - 2009 മാർച്ച് 6 

നാറാത്തീ 
താഴെപ്പറയുന്ന താലുക്കി താഴെപ്പറയുന്ന 

ഇലഞ്ഞി 
വില്ലകൾ - സർവ്വേ നടത്തണമെന്ന് ഗവണ്മെന്റ് 

പാവം 
നം ahശിച്ചിരിക്കുകയാൽ താഴെപ്പറയുന്ന വില്ലേജ 

വാളകം 
കളിൽ( സർവ്വപ്രവർത്തനങ്ങൾ വേഗംതന്നെആരംഭിക്കുന്ന 

ഒാണർ 
നാണെന്നും താഴെപ്പറയുന്നവീടുകളിൽ ഉൾപ്പെടുന്ന 

തിരുമാറാട 
മുഴുവൻ സർ വ്വ നമ്പറുകളും അതിർത്തി തിരിച്ച് 

കൂത്താട്ടുകുളം 
സർ ചെയ്യുന്നതാണെന്നും1961- ലെ കേരളസാരയും 

ആര 
അതീർത്ത യും സംബന്ധിച്ച് ആക7 6 ( 1 ) 

കർക്കാ 
വകുപ്പ് പ്രകാരം ഇതിനാൽ പരസ്യംചെയ്യുന്നു . 

പാലക്കുഴ 
താഴെ പറയുന്ന സുമയുടെ ഉളളിലോ അഥവാ 

നുളക് 
imീനാ മർദനം സ്ഥിതി ചെയ്യു ന്ന രജിസ്ററർ 

മഞ്ഞളൂർ 
യ " ത ഭൂമികളിൽ അവകാശമുണ്ടെന്ന് നേർച്ച 18 

എലഞ്ഞി 
രന്നഏതൊരാളേയും നേരിട്ട ഏജൻറ് വിനയം 
സ്ഥലത്ത് ജോലി ചെയ്യുന്ന സർവേയറുടെ അടുത്ത് 

(ഒപ്പ് ) 
ഹാജരാകുന്നതിനും അതിരുകൾ കാണിച്ചുകൊടു 

കാക്കനാട്, 

അസീസററൻറ് ഡയറക്ടർ, 
രുന്നതിനും അദതാടു ബന്ധപ്പെട്ട വിവരങ്ങ 

(റീസർ ), 
നൽകുന്നതിനും വേണ്ടി അത് സമയം ആവശ്യ 
പ്പെടുമ്പോൾ ഹാജരാകുന്നതിനു വേണ്ടി ഇതിനാൽ 
കുന ണിച്ചുകൊളളുന്നു . 

| പru "തുത ആക്ടിലെ 6 (2) വകുപ്പ് പ്രകാരം 1 
ഇ പാസ്യം താഴറയുന്ന ഭൂമികളിൽ അവകാശ 
ബന്ധമുളള ഏതൊരാൾക്കും പല സാധുവായ നോട്ടീസ് 
ആയി കണക്കാക്കപ്പെടുന്നതാണ്. 
( എ ) സർവെ ചെയ്യുന്നതിനായി നിർമ്മാർജ്ജനം 

ചെയ്യേണ്ട ആവശ്യമുണ്ടായേക്കാവുന്ന വല്ല 
നങ്ങളോ കുറ്റിക്കാടുകളും വേലികളാ 
നിൽക്കുന്ന വിളകളോ അഥവാ സാര 
വായ മറു തടസ്സങ്ങളുംപതിയു 
ദിവസത്തിൽ മുറിച്ചുകളയുകയാ 
നീക്കം ചെയ്യുകയോ ചെയ്ത് അതിരു 
കളോ മറ " ലൈനുകളേം വെടിപ്പാക്കണ 

ന്നു ; 
( ബി) കൊടി പിടിക്കുന്നവരേയും ചെയിന്റൻ 

മാരേയും നിയോഗിച്ച് അതതു സമയം 
ആവശ്യമായിക്കാവുന്ന സമയത്തേക്കു 
കാലത്തെ ക്കും തൊഴിലാളികളെ ഏർപ്പെടു 

അണമെന്നും! 
- ( സ ) അനുയോജ്യമായ സർവ്വ അടയാളങ്ങൾ 

നൽകണമെന്നും മററു കാ ര ത്തി 
(പസ തുത ആക്ടോ, അതുപകരം 
ഉണ്ടാക്കിയിട്ടുളള ചട്ടങ്ങളാ അനുസരിച്ച് 
ആവശ്യപ്പെട്ടേക്കാവുന്ന സ ഹാ യ ങ്ങ ൾ 
സർവ്വേയർക്ക് നൽകണമെന്നും ഇതിനാൽ 

ആവശ്യപ്പെടുന്നു . 
മേൽപ്പറഞ്ഞ ( എ ) മുത ൽ ( സി ) വരെയുള്ള ഖണ്ഡ 
ങ്ങാം . പകാരമുളള ഈ അഭ്യർത്ഥനകൾ അനുസരിക്കു 
ന്നതിൽ ആരെങ്കിലും വീഴ്ചവരുത്തുകയാണെങ്കിൽ 
ജാലി കൂലിപ്പണിക്കാരെക്കൊണ്ട് ചെയ്യിക്കുന്ന 
താണെന്നും ആയതിന്റെ ചെലവ് ആക്ടിലും 
നു പകർനുണ്ടാക്കിയിട്ടുളള ചട്ടങ്ങളിലും വ്യവസ്ഥ 

യ്തിട്ടുളളതുപോലെ വി 9 ച വ രു മതി 1 5 
വരിൽ നിന്നുംവസൂലാക്കുന്നതുമാണ്. 


